Government of Kerala 
കേരള സർക്കാർ 

2009 


Reg . No. oel. Ons 
KL TV (N )/12 /2009 -2011 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIV 
wojo 54 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


No. 


7th April 2009 
2009 B37 
17th Chaithra 1931 
1931 om 17 


നമ്പർ 


PART III 


Public Works Department 


PRE -QUALIFICATION TENDER NOTICE 
No. 15- 3703/2007 -08 . 26th February 2003 . 

Bids from Contractors/Firms for Pre -qualification 
cum - Financial Bids are invited by the Superintending 
Engineer , Buildings and Local Works , 
Central Circle , Thrissur for the work mintioned 
below (double cover system ) upto 4 p . m . on 
30- 4- 2009 


The filled up and signed pre - qualification bids 
along with all required Pro forma and questionnaires 
and certificates (in triplicate ) with E . M . D . for 
Rs. 50 , 000 pledged in favour of undersigned 
with executed preliminary agreement in 
Stamp Paper for Rs. 50 in one sealed cover ( P . Q . 
bid cover ) and tender schedule (price bid ) in another 
cover supersaribing the name of work and the 
pre- qualification bids as in the case may be scat by 
Registered Post so as to reach the Office of under 
signed before 4 p . m . on 30 - 4 - 2009 . The Department 
will not be responsible for any postal delay 
or loss in delivering by post (Courier Service will not 
be accepted ) . If the last date of receipt of the 
tender is to be declared as holiday , tenders will 
be received on the next working day according to 
the schedule fixed . The tender documents will be 
issued only to the registered contractors of 
P . W . D and are not transferable. 


The P . Q . bids will be opened on 30 -4 - 2009 
at 4 . 30 p . m , and will be submitted to Chief 
Engineer s Committee for sorutiny and finalisation of 
pre- qualification panels . The cover containing tender 
schedule ( Price bid ) will be opened only after the 
finalisation of P . Q . bids by Chief Engincer s 
Committee and only those of the bidders who have 
become pre - qualified for the particular work . 

The date and time of opening of price bid 
will be intimated to the pre - qualified contractors / 
firms concerned in time. The tenders of those who 
have not become qualified will not be considered on any 
account . 


Tender No . - P . Q .65 /2008-09 . 
Name of work Vision 2010 -Construction o 

Mini Civil Station , Kunnamkulam . 
Es imate PAC - Rs. 255 Lakhs . 
Details ofwork - Threc storied R . C . C . framed 

structure . 
Foundation - RCC Column Footingi 

R . R . Masonry 
Superstructure - High Density Concrete solid 

block Masonary . 
Doors - - Pincoda wood . 
Windows - Stecl with glazed shutter . 
Flooring -- Marble , Vitrified tiles, Ceramic tiles . 
Period of completion - 15 Months. 

A Class Contractors/ Firms (also hay ng joint 
venture) registered in State P . W . D . having experience 
in the building construction work of similar nature 
and also consider themselves capable of taking up the 
construction of major buildings can obtain 
pre - qualification bids and tender schedule of the 
above building works from the Office of the undersigned 
from 22- 4 -2009 to 24 -4 - 2009 between 10 .15 a . m . to 
4 p .m . on application and payment of Rs. 25 ,000 + 
12 .5 % VAT . The Contractors/ Pirms themselves should 
produce relevant records to prove their eligibility 
before the undersigned for obtaining the bids, the 
eligibility nosnia are as follows : 
1 . Contractor / Firms should execute 

Government works of similar nature 
costing Rs. 153 Lakhs cach during the 
last five financial years (Annual turn 

over ) , 
2 . Contractors/ Firms should have satisfactorily 

completcd a single work atleast not 
less than Rs. 102 Lakhs (estimate PAC ) 

during the last 3 years . 
3 . Contractors /Firms should have a financial 

capacity of producing bank guarantee at 
10 % of contract amount of the work at 

the time of executing agreement, 
4 . List of Tools and Plants : 
(a ) Lorry / Tipper 

3 Nos. 
(b ) Hoist 
(c ) Cement concrete mixer 
(d ) Vibrator 
(e) Pump 
(f) Generator 
(9 ) Scaffolding & 
shuttering 

1500 m 
(b ) J. C . B . 

- No . 
Copy of certificate for item Nos. 1, 2 and 4 
attested by an Officer not below the rank of Executive 
Engineer should be submitted along with the request 
for obtaining the bid . 


The tenders of the contractors / firms without 
required E . M . D . of Rs. 50 , 000 pledged in 
the name of undersigned and the executed 
preliminary agreement in Stamp Paper worth Rs. 50 
in Cover No . 1 ( Technical Bid ) will be summarily 
rejected . 

The condition in G . O . (P ) No . 84 /97 /PW & T 
dated 19 - 8 - 1997 and its amendments and all other 
conditions prevailing in K . P . W . D . regarding the 
pre - qualification bids and tenders will remain 
unchanged and are equally applicable to the above 
work also . The undersigned reserves the right to 
rejeot all or any of the tenders on pre- qualification 
bids without assigning any reasons . Price preference of 
10 % of the contract amount of the lowest quoted 
contractor may be allowed to the tender submitted by 
M /s Kerala State Construction Corporation Limited . 
All the rules in PWD regarding the tenders are 
applicable to this tender also 

Molinmal.cºngouslm , millow m 
39° dejo con 100m o8 wjare, 09 JA 
പാതുമരാമത്ത് വകുപ്പിൽ രജിസ്റ്റർ ചെയ്തവരും 
താഴെ സൂചിപ്പിക്കുന്ന വിധത്തിൽ വൃത്തിഏറെറടുത്ത് 
നടത്തുന്നതിന് പരിചയസമ്പന്നരും സാമ്പത്തിക ശേഷി 

Jegjojaon ng Rom ohoooja od rºLODJM 2013 
nomlaxiobolmj. Mos nomm (Quyolca 
മുൻ യോഗ്യതാ നിർണ്ണയത്തിനും പ്രവൃത്തിക്കുമുള 
ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . ( ഡ്ബി കവർ 
Madle) 

edeem om - 01 .638 . 65 / 2008 -09 . 
(o orlojos 00:10° _ 1 2010 - A33S .. 

- മിനി സിവിൽ സ്റേറഷൻ നിർമ്മാണം. 


0 ക ര ള കാസ്ട്രക്ഷൻ കോർപ്പറേഷന 
കുറഞ്ഞ ദർഘാസുകൾ സമർപ്പിക്കുന്ന കരാറുകാര 
83ഘാസ തുകയിൽനിന്നും 10 % കൂടുതൽവരെ 
അനുവദനീയമാണ് . പൂരിപ്പിച്ച സാദ്യാവലികളടങ്ങിയ 
മുനയാഗതാ ഫോറങ്ങൾ 3 കോപ്പി , നിരവം, 
പിലിമിനറി എഗ്രിമെറിറ്റ് എന്നിവ അടക്കും ആദ്യത്ത 
കവറിലും പ്രവർത്തിക്കുട്ടി ദർഘാസ് രണ്ടാമത്തെ 
കവറിലും പ്രത്യേകം പ്രത്യകംമുവച്ച കവറുകളിൽ 
അടക്കംചെയ്ത പ്രവൃത്തിയുടെ പേരും മററും 
യഥാവിധി കവറിനുമുകളിൽ എഴുതി് താണ 
ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥൻ ഓഫീസിൽ 
ദർഘാസ് പ്രമാണങ്ങൾ ലഭിക്കേണ്ട അവസാന 
തീയതി 4 മണിക്ക് മുമ്പായി എത്തുന്നവിധത്തിൽ 
രജിസറർഡ് തപാലിൽ അയച്ചിരിക്കേണ്ടതാണ്. 
( കൊറിയർ സർവ്വീസിൽ വരുന്ന തപാലുകൾ സ്വീകരി 
ക്കുന്നതല്ല ) . തപാൽ തകരാറുമൂലമോ മറേറതെങ്കിലും 
കാരണവശാലോ നിശ്ചിത സമയം കഴിഞ്ഞുകിട്ടുന്ന 
ദർഘാസുകൾക്ക് ഡിപ്പാർട്ടുമെൻറം യാതൊരുവിധമായ 
ഉത്തരവാദിത്വവും ഏറെടുക്കുന്നതല്ല . ദർഘാസുകൾ 
സ്വീകരിക്കുന്ന അവസാന ദിവസം ഏതെങ്കിലും 
കാരണവശാൽ സർക്കാർ പൊതു അവധി പ്രഖ്യാപിക്കുക 
യാണെങ്കിൽ തൊട്ടടുത്ത പ്രവർത്തി ദിവസം നിശ്ചിത 
സമയം വരെ ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. 


BIO 


അടങ്കൽ തുക - രൂപ 255 ലക്ഷം, 
വിവരണം - മൂന്നുനിലകളുളള (പബലിൽ 

കോൺക്രീററ് ചട്ടക്കുടോടുകൂടിയ കെട്ടിടം . 
അടിത്തറ ആർ. സി . സി . ഷൂട്ടിംഗ് ആർ. ആർ. 

സൻ( ടി . 
വാതിൽ - പിൻഗോഡ് മരം 
ജനൽ - ഗെയ്സ്ഡം സ്ററീൽ 
ചാർ - പൊ ഡെൻസിനീ സോളിഡ സിമൻറം 
- കോൺ കീറ് ബ ളോക്ക് ബസൻറി 
ഫ്ളോറിംഗ് - മാർബിൾ , വിട്രിഫൈഡ് ടൈൽ , 
-- സിറാമിക് ടൈൽ, 
കാലാവധി 15 മാസം. 
താഴെപ്പായുന്ന യോഗ്യതകൾ തെളിയിക്കുന്നതിനുള 
രേഖകൾ ദർഘാസ് വാങ്ങുന്നതിനുളള അപേക്ഷ 
യോടൊപ്പം ഹാജരാക്കേണ്ടതാണ്. 

കഴിഞ്ഞ അഞ്ച് സാമ്പത്തിക വർഷങ്ങളിൽ വാർഷിക 
ഇടപാട തുക 153 ലക്ഷം രൂപയിൽ കുറയാത്ത 
സമാനമായ സർക്കാർ പ്രവർത്തികൾ ചെയ്തിരിക്കണം. 
(1 ) ആയതിന്റെ ലഷ്യമായ ഏറാവും പുതിയ 

വർഷത്തിലെ ബാലൻസ് ഷീററ് ( ടേണ്ടവർ 

കണക്ക്) ഉളളടക്കംചെയ്തിരിക്കണം, 
( 2) അപേക്ഷകർ (പാത്തിയുടെഎസ്റിമേറ് 

അടങ്കൽ തുക 102 ലക്ഷം രൂപയെങ്കിലും 
ഒററ കരാറിൽ തൃപ്തികരമായി കഴിഞ്ഞ 
മൂന്നുവർഷത്തിനുളളിൽ ഏറെറടുത്ത 

പൂർത്തീകരിച്ചിരിക്കണം. 
( 3 

എസ്റ്റിമററ തുകയുടെ 10ാം ബാങ്ക 
ഗ്യാരണ്ടി നൽകുന്നതിനുളള സാമ്പത്തിക 
ശേഷി സ പ ത ന ാ യ ി ഉണ്ടായിരിക്കണം, 
ഇതിനായി ഈ പ്രവൃത്തിയുടെ പേരിൽ 
ബാങ്ക് തരുന്ന സർട്ടിഫിക്കറ്റ് ഉളളടക്ക 
ചെയ്തിരിക്കണം. 
താഴെ പറയുന്ന മെഷിനറികൾ സ്വന്തമായി 

ഉണ്ടായിരിക്കേണ്ടതാണ്. 
( എ ) ലോറിടിപ്പർ 

3 എണ്ണം 
( ബി ) ഹോയിസ്റ 

3 എണ്ണം 
( സി ) സിമൻറ് കോൺക്രീററ 

- മിക്സർ 
( ഡി ). ബാറർ 

4 എണ്ണം 
( ഇ ) പമ്പ 

3 എണ്ണം 
( എഫ ") ജനറേറ്റർ 

- 2 എണ്ണം 
( ജ7) കാഫാൾഡിംഗ 

ആന്റ് ഷട്ടറിംഗ - 1500 ച . മീ . 
(എച്ച് ) ജെ . സി . ബി . 

- 1 എണ്ണം 
( ക്രമനമ്പർ 1 , 2 , 4 എന്നിവ തെളിയിക്കുന്നതിനുള 
രേഖകൾ എക്സിക്യൂട്ടീവ്എഞ്ചിനീയറുടെ പദവിയിൽ 
കുറയാത്ത ഒരു ഉദ്യോഗസ്ഥൻ സാക്ഷ്യപ്പെടു 
ത്തിയിരിക്കണം, 


- ദർഘാസം . ( പമാണങ്ങൾ പൊതുമരാമത്ത് 
വകുപ്പിലെ അംഗീകൃത കരാറുകാർക്ക് മാതം 
ലഭിക്കുന്നതും അവ കൈമാററം ചെയ്യുവാൻ പാടില്ലാ 
ത്തതുമാകുന്നു . മുൻയാഗ്യതാ നിർണ്ണയത്തിനുളള 
ദർഘാസി നോടൊപ്പം 50 രൂപയുടെ മുദ്രപ്പത്രത്തിൽ 
എഴുതി ഒപ്പിട്ട ( പാഥമിക ഉടമ്പടിയും 50, 000 രൂപയുടെ 
നിരതവ്യവും ഉണ്ടായിരിക്കുന്നതാ ണ് . നിരതദ്രവ്യം 
തുശ്ശൂർ സെൻട്രൽ സർക്കിൾ സൂപ്രണിംഗ 
എഞ്ചീനീയറുടെ പേരിൽ നിക്ഷേപിച്ചതോ പണയപ്പെടു 
ത്തിയമതാ ആയിരിക്കണം. മുൻ യോഗ്യതാ നിർണ്ണയത്തി 
നുളള ദർഘാസുകൾ മാത്രം സ്വീകരിക്കുന്നതിന 
നിശ്ചയിച്ച അവസാന ദിവസം വൈകിട്ട് 4 . 30 - ന് 
തുറക്കുന്നതും പൊതുമരാമത്ത് വകുപ്പ്, ചീഫ് 
എഞ്ചിനീയറുടെ കമ്മിറ്റിയുടെ പരിഗണനയ്ക്കും 
അംഗീകാരത്തിനും വേണ്ടിഅയയ്ക്കുന്നതുമാണ്, ചീഫ 
എഞ്ചിനീയർ മുൻഗണന നിശ്ചയിച്ച് അംഗീകരിച്ച 
കരാറുകാരുടെയും സ്ഥാപനങ്ങളുടെയും പവ ത്തി 
ക്കുളള ദർഘാസുകൾ മാത്രമേതുറന്ന് പരിശോധിക്കുക 
യുളളു . ചീഫ് എഞ്ചിനീയറുടെ യംഗ്വേതാ നിർണ്ണായ 
ത്തിൽ ഉൾപ്പെടാത്ത കരാറുകാരുടെ പ്രവർത്തിക്കുള 
ദർ ലാസുകൾ തുറക്കാതെ തന്നെ നിരസിക്കുന്ന 
തായിരിക്കും , 

- യോഗ്യത നിർണ്ണയിച്ച കരാറുകാരുടെ സ്ഥാപന 
ആളുടെ പ്രവൃത്തിക്കുളള ദർഘാസുകൾ തുറക്കുന്ന 
സമയവും തീയതിയും ബന്ധപ്പെട്ടവരെ മുൻകൂട്ടി 
അറിയിക്കുന്നതായിരിക്കും. യാതൊരു കാരണവും 
കാണിക്കാതെ ദർഘാസുകൾ നിരസിക്കുവാനുള 
ആകാശം താഴെ ഒപ്പിട്ടിരിക്കുന്ന ഒാഫീസർക്ക 
ഉണ്ടായിരിക്കും , പൊ തു ര രാ മ ത്ത് വ കു പ്പി ൻ 
ദർഘാസുകൾ സംബന്ധിച്ച എല്ലാ വ്യവസ്ഥകളും 
ഇതിനും ബാധകമായിരിക്കുന്നതാണ്. 


3 എണ്ണം 


മുൻയാഗ്യതാ നിർണ്ണയത്തിനും പ്രവൃത്തിക്കുമുളള 
ഫോറങ്ങൾ താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യാഗസ്ഥൻറ 
മാഫീസിൽനിന്നും 22- 4- 2009് മുതൽ 241 - 4- 2009 
വരെയുളള ദിവസങ്ങളിൽ 10 . 15 - നും 4 മണിക്കും 
ഇടയിൽ രൂപ 25,000 + 12 . 5 % വാററ് അടച്ച 
അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. 24- 4- 2009, 4 മണിക്കു 

ശേഷം യാതൊരു കാരണവശാലും ദർഘാസ് ഫോറങ്ങൾ 
ലഭിക്കുന്നതല്ല . ദർഘാസം സ്വീകരിക്കുന്ന ഈ സാന 
തീയതി 30- 4 -2009 നാല് മണിവരെയാണ് 


Olice of the 
Superintending Engineer , 

( Sd . ) 
Buildings and Local Works, Superintending Engineer . 
Central Circle , 

(For and on behalf of the 
Thrissur . 

Governor of Kerala ) 


